Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL/TV ( N ) /12/ 12 -14 


17 


GOVERY 


കേ 


രള സർക്കി 


ക്കാർ 


MMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


25th September 2012 
2012 സെപ്റ്റംബർ 25 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


- No. 1 16 


വാല്യം 1 [ 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


3rd Aswina 1934 
1934 ആശ്വിനം 3 


PART III 


Stores Purchase 


Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ജി . ഡബ്ല . കെ .എൻ.ആർ./986/2012 . 2012 സെപ്റ്റംബർ 5. 


-- കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ്, കണ്ണൂർ ജില്ലാ 
ഓഫീസർ കണ്ണൂർ ജില്ലാ ഓഫീസിലേക്ക് സാധ ന ങ്ങൾ 
വിതരണം ചെയ്യുന്നതിനായി പ്രശസ്തരായ നിർമ്മാതാക്കൾ 
ഡീലർ/ അംഗീകൃത വിത ര ണ ക്കാർ എന്നി വ രിൽനിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

ദർഘാസ് നമ്പർ 12 /12. 

വിതരണം ചെയ്യേണ്ട സാധ ന ങ്ങൾ - 41/2 " Dia DTH 
Button Bit suitable for Panther Hammer — 6 Nos. 


നിരതദ്രവ്യം- - 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - 400 + വാറ്റ്. 
പകർപ്പ്- 200 + വാറ്റ്. 


ദർഘാസ് ഫോറത്തിന്റെ വില രൊക്ക മായി അടച്ച് 
( തി രിച്ച് നൽകു ന്ന ത ല്ല ) രേഖാമൂലം ആവശ്യപ്പെട്ടാൽ 
ഭൂജല വകുപ്പ്, കണ്ണൂർ ജില്ലാ ഓഫീസിന്റെ സിവിൽ സ്റ്റേഷനിലുള്ള 
ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 
കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. പൂരിപ്പിച്ച അസ്സൽ ദർഘാസ് 
ഫോറങ്ങൾ പ്രത്യേകം കവറുകളിലാക്കി മുദ്രചെയ്ത്ഓരോ 
കവറിലും ദർഘാസ് നമ്പരും ഏത് വകകൾക്ക്ഉള്ളതാണെന്നും 
രേഖപ്പെടുത്തി ജില്ലാ ഓഫീസർ, ഭൂജല വകുപ്പ്, രണ്ടാംനില 


അഡീഷണൽ സിവിൽ സ്റ്റേഷൻ, കണ്ണൂർ- 670 002 എന്ന 
വിലാ സ ത്തിൽ 2012 ഒക്ടോബർ മാസം 9 -ാം തീയതി 
3 മണിക്ക് മുൻപായി ലഭിക്കേണ്ടതാകുന്നു . താമസിച്ചു കിട്ടുന്ന 
ദർഘാസുകൾ യാതൊരുകാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
മുദ്രവച്ച ദർഘാസുകൾ അന്നേദിവസം വൈകുന്നേരം 4 മണിക്ക് 
സന്നിഹിതരായ ദർഘാസുകാരുടെയോ അവരുടെ അംഗീകൃത 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധി 
ക്കു ന്ന താ ണ്. ചെക്കു കൾ, പോസ്റ്റൽ സ്റ്റാമ്പുകൾ, ബാങ്ക് 
ഡാഫ്റ്റുകൾ, മണിയോർഡറുകൾ മുതലായവ ദർഘാസ് 
ഫോറത്തിന്റെ വില യായി സ്വീക രിക്കു ന്ന ത ല്ല . ദർഘാസ് 
ഫോറങ്ങൾ വി. പി. പി . ആയി അയയ്ക്കുന്നതല്ല. 

ദ ർ ഘാസ് ഫോറ ങ്ങ ളുടെ വിൽപ്പന 3 - 10 - 2012 - ന് 
10 മണിക്ക് തുടങ്ങി 9 - 10 - 2012 ഉച്ചയ്ക്ക് ക്ക് ഒരു മണിക്ക് 
അവ സാ നിപ്പിക്കു ന്ന താണ്. ഓരോ ദർഘാസിനോടൊപ്പം 
- 100 - ന്റെ മുദ്രപ്പത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി സമർപ്പിക്കേ 
ണ്ടതാ കു ന്നു . കേര ള ത്തിന് പുറ ത്തുള്ള കമ്പനികൾക്ക് 
മുദ്രപ്പത്രം നൽകുന്നതിലേക്ക് 125 മണിയോർഡറായി ടെണ്ടർ 

ഫോറത്തിന്റെ വില യോടൊപ്പം നൽകേണ്ടതാണ്. ഇതിൽ 
- 25 പോസ്റ്റൽ ചാർജാകുന്നു . ദർഘാസുകൾ യാതൊരു 
കാര ണവും കൂടാതെ റദ്ദാ ക്കാ നുള്ള അധികാരം ജില്ലാ 
ആഫീസറിൽ നിക്ഷിപ്തമാണ്. സർക്കാർ ദർഘാ സു കൾ 
സംബന്ധമായ എല്ലാ നിയമങ്ങളും ഇതിനും ബാധകമാണ്. 


ജില്ലാ ആഫീസ്, രണ്ടാംനില , 
അഡീഷണൽ സിവിൽ സ്റ്റേഷൻ 
കണ്ണൂർ. 


(ഒപ്പ്) 
ജില്ലാ ആഫീസർ. 


